PART IV 
Private Advertisements and Miscellaneous Notifications 


Health Services Department 


TENDER NOTICE 


No. MSP5- 80347/2007 /DHS. 


22nd August 2007. 


എണ്ണം 


Sealed tenders are invited for the supply of 
following items for General Hospital, Alappuzha. 
St. Tender Name of Equipment Quantity 
No. No . 

Nos. 


- ക്രമ ടെണ്ടർ ഉപകരണത്തിന്റെ പേര് 
നമ്പർ നമ്പർ 

31/2008 - 09 കാർഡിയാക്ക് മോണിട്ടർ 
32/ 2008 -09 ഐ . സി. യു . ബെഡ് 
33 / 2008 -09 സിറിഞ്ച് പമ്പ് 
34/ 2008- 09 പൾസ് ഓക്സിമീറ്റർ 
35/ 2008 -09 കാർഡിയാക്ക് മോണിട്ടർ 

ഡെഫിബിലേറ്റർ, പേസ് മേക്കർ 
- 36/ 2008- 09 ഹോൾട്ടർ മോണിട്ടർ 

37 / 2008 - 09 - എക്സ് - 500 എം. എ 
- 38 / 2008 -09 ഐ . സി . യു . വെന്റിലേറ്റർ 
39 / 2008 - 09 മൾട്ടി പാരാമീറ്റർ മോണിട്ടർ 
40 / 2008 - 09 കംപ്യൂട്ടറൈസ്ഡ് ഇ . സി. ജി . 

മൾട്ടി ചാനൽ 


1 31/2008 - 09 Cardiac Monitor 
2 322008 -09 ICU Bed 
3 33/2008 - 09 Syringe pump 
4 34/2008- 09 Pulse Oxymeter 
5 35/2008- 09 Cardiac Monitor with 

defibrillator & Pace maker 
6 36/2008- 09 Hotter Monitor 
7 37/2008 - 09 | X - ray 500 MA 
8 38/ 2008 - 09 ICU Ventilator 
9 39 /2008- 09 Multi Parameter Monitor 
10 40/2008 -09 Computerised ECG 

Multi Channel 
Cost of original tender - Rs. 700 for Sl. Nos.1 , 5 and 7, 
Rs. 1000 for Sl. No . 8 , Rs. 400 for all others. 

- Cost of duplicate tender - Rs. 400 for Sl. Nos.1 , 5 , 7 
Rs. 500 , for Sl. No. 8 , Rs. 200 for all others . 

- Last date and time of sale of tender - 4 - 10 - 2007, 
3 p . m . 

Last date and time of receipt of tender - - 5 -10 - 2007 , 
3 p . m . 

Date and time of opening tender — 6 - 10 - 2007, 11 a . m . 

Bank drafts , Cheque , Postal order will not be 
accepted . Tender forms will be issued by post on 
payment of postal charges of Rs. 50 as money 
order. Tenders are to be sent to the Additional 
Director of Health Services ( Medical ), Directorate of 
Health Services, Thiruvananthapuram . 

ആരോ ഗ്യ വകു പ്പിൻ കീ ഴി ലു ള്ള ആലപ്പുഴ ജ ന റ ൽ 
ആശുപത്രിയിലേക്ക് ഉപകരണങ്ങൾ വാങ്ങുന്നതിനുള്ളമുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


അസ്സൽ ടെണ്ടറിന്റെ വില കമനമ്പർ 1 - നും 5 - നും 
7 - നും 700 രൂപ, ക്രമനമ്പർ 8- ന് 1,000 രൂപ, മറ്റുള്ളവയ്ക്ക് 
400 രൂപ. 

-- പകർപ്പിന്റെ വില കമനമ്പർ 1 - നും 5 - നും 7 - നും 
400 രൂപ, ക്രമനമ്പർ 8- ന് 500 രൂപ, മറ്റുള്ളവയ്ക്ക് 200 രൂപ. 

- ദർഘാസുകളിൽ ടെണ്ടർ രേഖപ്പെടുത്തി അഡീഷണൽ 
ഡയറക്ടർ ( മെഡിക്കൽ), ആരോഗ്യ വകുപ്പ് ഡയറക്ടറേറ്റ്, 
തിരു വ നന്ത പുരം എന്ന വിലാസത്തിൽ 5 - 10 - 2007 പകൽ 
3 മണിക്ക് മുമ്പ് സമർപ്പിക്കേ ണ്ട താ ണ് . സ്വീകാ ര്യ മായ 
ദർഘാസുകൾ നൽകിയവരുടെയോ അവർ അധികാരപ്പെടു 
ത്തിയവരുടെയോ സാന്നിദ്ധ്യത്തിൽ 6 - 10 - 2007 പകൽ 11 മണിക്ക് 
തുറക്കുന്നതാണ്. ദർഘാസുകൾ വിൽക്കുന്ന അവസാന 
തീയതി 4-10 - 2007 പകൽ 3 മണിവരെയാണ്. ദർഘാസ് ഫോറം 
ആവശ്യമുള്ളവർ അതിന്റെ വിലയും കോപ്പികൂടി ആവശ്യമുള്ള 
വർ അതിന്റെ വിലയും മണിയോർഡറായോ നേരിട്ടോ അടച്ച് 
തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ സ്റ്റോർ ഓഫീസർക്ക് 
രേഖാമൂലം അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. ദർഘാസ് 
സമർപ്പിക്കേണ്ട അവസാന തീയതിക്ക് 10 പ്രവൃത്തി ദിവസം 
മുൻപെ ങ്കിലും ലഭിക്കുന്ന മണിയോർഡറുകൾ മാത്രമേ 
സ്വീകരിക്കുകയുള്ളു. ദർഘാസ് ഫോറം കൈമാറ്റം ചെയ്യാൻ പാടില്ല . 
- ദർഘാസ് ഫോറത്തിന്റെ വില ചെക്കു ക ളായോ 
ഡാഫ്റ്റായോ പോസ്റ്റൽ ഓർഡറായോ സ്വീകരിക്കുന്നതല്ല. 


അ 


ത 


വാങ്ങിയവർക്ക് മാത്രമേ കോപ്പികൾ നൽകുകയുള്ളു. 


( Sd .) 
Directorate of Health Services , Addl. Director of 
Thiruvananthapuram . Health Services (Medical). 


